© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2020 





Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2018-20 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








തിരുവനന്തപുരം, 

വാല്യം 9 ചൊവ്വ 
Vol. [IX Thiruvananthapuram, 
Tuesday 


29th December 2020 


2020 ഡിസംബര്‍ 29 


നമ്പര്‍ 
1196 ധനു 14. 51 


14th Dhanu 1196 
പം No. 


1942 പൌഷം 8 
8th Pousha 1942 








PART III 
Notifications by Heads of Departments 


Commissionerate of Land Revenue 


THIRUVANANTHAPURAM DISTRICT 
സര്‍വ്വെ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നടപടിക്രമം 
(ഹാജര്‍: പി. ആര്‍. പുഷ്പ) 


നമ്പര്‍ [:1-5512/2018. 2019 സെപ്റ്റംബര്‍ 28. 


വിഷയം:--സര്‍വ്വെയും ഭൂരേഖയും വകുപ്പ്‌--2019 ജനുവരി 30, 31 
തീയതികളില്‍ തിരുവനന്തപുരം, താമരശ്ശേരി 
ക്രേന്ദങ്ങളില്‍വച്ച്‌ നടത്തിയ ചെയിന്‍ സര്‍വ്വെ 
(മൂന്ന്‌ മാസം) പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നത്‌ 


സംബന്ധിച്ച്‌. 


2019 ജനുവരി 30, 31 തീയതികളില്‍ തിരുവനന്തപൂരം / 
താമരശ്ശേരി ക്രേന്ദങ്ങളില്‍ വച്ച്‌ നടത്തിയ ചെയിന്‍ സര്‍വ്വെ 
(മൂന്ന്‌ മാസം) പരീക്ഷയില്‍ ഇതോടൊന്നിച്ച്‌ ചേര്‍ത്തിട്ടുള്ള 


ലിസ്റ്റിലുള്ളവര്‍ വിജയിച്ചിരിക്കുന്നു. 


Gaz. No. 51/2020/DTP (CLR). 


List of Candidates who have passed the Chain 


Survey Final Examination at the end of the coursefrom 1- 
11-2018 to 31-1-2019 





SI. Name and Address of the 
No. H.T. No. Candidates 





(1) (മ) @) 





Thiruvananthapuram Centre 


1 3 Jishnu S. Raj 

Mudiyilezhathu Puthen veedu, 
(Sethu Bhavanam,) 
Padinjattakara P. O. 
Thevalakkara, 


Kollam-690 524 


Sanju Sathyan, 
Guru Kripa, 
Nedunganda P. O., 
Varkala, 


Tvpm-695 307 





29th Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8816 








) 2) QB) 





3 11 Alsaj Muhammad, A. S., 
Alsaj Manzil, Pinarummoodu, 
Kanniakulangara, 

Vembayam P. O., 


Tvpm-695 615 


Syam Kumar, G,, 
Mampattayil, 
Padinjattakkara P. O., 
Thevalakkara, 
Kollam-690 524 


Thamarassery Centre 


Althaf Muhammed, B. N., 
Alhuda Manzil, 
Kandakkai P. O., 

Mayyil, 

Kannur -670 602 


Dany Shibu, 

Kalappura Puthenpura (H), 
Mullankolly P. O., 
Pulpally, 

Wayanad-673 579 


Vishnu, M. P., 
Nirmalyam, 

Malammal Pazhancheri, 
Puthoormadam, 


Pantheerankavu P. O., 
Kozhikode-673 019 


Mohammed Hafis, K.., 
Kuttilammada House, 

Agathy Island, 

U. T. of Lakshadweep-682 553 


Private Candidates 


Shyma, C., 
Nellorammel House, 
Thamarassery P. O., 
Kozhikode-673 573 


Directorate of Survey and 
Land Records, 
Thiruvananthapuram. 


(Sd.) 
Survey Deputy 


Director. 


30 


Neyyattinkara Taluk 
പരസ്യം 


(൪ 


നമ്പര്‍ എ-19155/2020. 2020 നവംബര്‍ 10. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ പരശുവയ്ക്കല്‍ വില്ലേജില്‍ 
പരശുവയ്ക്കല്‍ പി. ഒ., പോള്‍ ഭവനില്‍ ഡി. പോള്‍നേശന്‍ 
മരിച്ചു പോയതിനാല്‍ പരേതന്റെ പേരില്‍ ലഭിക്കാനുള്ള 
പെന്‍ഷന്‍ ആനുകൂലൃങ്ങള്‍ വാങ്ങുന്നതിനും മറ്റാവശൃ 
ങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ 
കാണിച്ച്‌ ടി വീട്ടില്‍ സരസമ്മ, എല്‍. ബോധിപ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ പരശുവയ്ക്കല്‍ വില്ലേങാഫീസര്‍ മുഖേന 
അവകാശ വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍ പ്രകാരം 
ടിയാന്‍ 19-6-2020-ല്‍ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുനസ്ൃൃത അവകാശികളായി 


വയസ്‌ 
1. സരസമ്മ, എല്‍. ഭാര്യ 29 
2. അനിതപോള്‍ മകള്‍ 55 
3. അമ്പിളിപോള്‍ 1) 44 


ഇവര്‍ മാര്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞ വര്‍ മാര്രമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ. വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. 
താമസിച്ചും തപാല്‍വഴിയും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
സ്വീകരിക്കുന്നതല്ല. 


(2) 


MAUB ag)1-15486/ 2020. 2020 സെപ്റ്റംബര്‍ 18. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ പള്ളിച്ചല്‍ വില്ലേജില്‍ 
നരൂവാമൂട്‌ പി. ഒ., വെള്ളാപള്ളി, തിരുത്തെന്‍മുറി വീട്ടില്‍ 
പി. ബാബു മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ ബാങ്കില്‍ 
ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങള്‍ക്കുമായി ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ 
ബി. ജനറ്റ്‌ ബോധിപ്പിച്ച അപേക്ഷയിന്‍ മേല്‍ പള്ളിച്ചല്‍ 
വില്ലേജാഫീസര്‍ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാര്‍ഡിന്‍പ്രകാരം ടിയാന്‍ 14-3-2020-ല്‍ മരിച്ചുപോയതായും 
പരേതന്റെ നിയമാനുസൃതാവകാശികളായി 


വയസ്‌ 
1. ബി. ജനറ്റ്‌ ഭാര്യ 55 
2. ജിജൂബാബു, ബി. മകന്‍ 36 
3. ജിജിബാബു മകള്‍ 33 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാ്രതമാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതിന്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
അവര്‍ ആ വിവരം പരസ്യം ഗസററില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


